O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 16 
Tuesday , 16th November 2021 


1943 കാർത്തികം 25 


1197 വൃശ്ചികം 1 
1st Vrischikam 1197 


25th Karthika 1943 


വാല്യം 10 


നമ്പർ 


45 


Vol . X 


No. 


Part III 


Agriculture Development and Farmers Welfare 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16th November 2021 


KERALA GAZETTE 


45 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ ജെ . - 1366 2021 . 


2021 ഒക്ടോബർ 28 . 


C 


തിരുവനന്തപുരം കവടിയാറിൽ പ്രവർത്തിക്കുന്ന കേരള കാർഷിക വികസന കർഷക ക്ഷേമ 
വകുപ്പിന്റെ കീഴിലുള്ള മാധ്യമ സ്ഥാപനമായ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2021 ഡിസംബർ 2 മുതൽ 
4 വരെ ഗോവയിൽ വച്ചു നടക്കുന്ന “ ആഗോ ഓർഗാനിക് ഇൻഡ്യ എക്സ്പോ 2021 ' ' -ൽ സ്റ്റാൾ 
തയ്യാറാക്കി പങ്കെടുക്കുന്നുണ്ട് . ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ സ്റ്റാൾ സജ്ജീകരിക്കുന്നതിനും ഫാം 
ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കുന്ന ആശയങ്ങളും തീമുകളും ഫോട്ടോകളും അടിസ്ഥാനപ്പെടുത്തി 
ലോഗോകളും ബോർഡുകളും സ്ഥാപിക്കുന്നതിനുമായി പവലിയൻ / സ്റ്റാളുകളുടെ നിർമ്മാണം 
ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള പ്രഗത്ഭ രിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് സമർപ്പിക്കുന്ന കവറുകളിലായി " " ആഗാ ഓർഗാനിക് ഇൻഡ്യ എക്സ്പോ 2021 ' ' -ൽ 
ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ സ്റ്റാൾ സജ്ജീകരിക്കുന്നതിനും കമനീയമായി മോടി 
പിടിപ്പിക്കുന്നതിനുമായുള്ള പ്രവർത്തികൾക്കുള്ള ടെണ്ടർ ' ' എന്ന് രേഖപ്പെടുത്തേണ്ടതാണ് . 


അടങ്കൽ തുക ? 1,50,000 . ( ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രം ) . 


നിരതദ്രവ്യം ( E.M.D ) - ? 3,750 . ( പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ , ഫാം ഇൻഫർമേഷൻ 
ബ്യൂറോ , കവടിയാർ പി . ഒ . , തിരുവനന്തപുരം -3 എന്ന വിലാസത്തിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് ) . 


ടെണ്ടർ ഫോറത്തിന്റെ വില : 


അസ്സൽ- { 800 + GST ( 12 % ) . 


ഡ്യൂപ്ലിക്കേറ്റ് - ൽ 150 + GST ( 12 % ) . 


തീയതിയും , സമ യ വും - 22-11-2021 


ദർഘാസ് ഫോറത്തിന്റെ വില്പന അവസാനിക്കുന്ന 
വൈകുന്നേരം 5 മണി . 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും , സമയവും - 23-11-2021 ഉച്ചയ്ക്ക് 12 മണി . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 23-11-2021 ഉച്ചയ്ക്ക് 2 മണി . 


നിബന്ധനകൾ 


1 . 


അനുവദിക്കുന്ന സ്റ്റാളിന് 9 m x 3m ' വലുപ്പമാണ് ഉള്ളത് 
2. സ്റ്റാൾ കമനീയമായി മോടി പിടിപ്പിക്കുന്നതിനായി ആവശ്യമായ സാധനങ്ങൾ സ്വന്തം 

ഉത്തരവാദിത്വത്തിലും ചുമതലയിലും ശേഖരിക്കേണ്ടതാണ് . 


3 . 


ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിന്നും ലഭ്യമാക്കുന്ന ആശയങ്ങളുടേയും തീമുകളുടേയും 
അടിസ്ഥാനത്തിൽ ലോഗോകളും ബോർഡുകളും തയ്യാറാക്കി സ്റ്റാളിൽ അനുയോജ്യമായ 
രീതിയിൽ സ്ഥാപിക്കേണ്ടതാണ് . 


4. സ്റ്റാളിനുള്ളിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിന്നും ലഭ്യമാക്കുന്ന ഫോട്ടോകൾ 

പ്രദർശിപ്പിക്കേണ്ടതാണ് . 
5. സ്റ്റാളിനുള്ളിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ലഭ്യമാക്കുന്ന ബ്രോഷറുകൾ , ബുക്ക് ലെറ്റുകൾ 
പ്രസിദ്ധീകരണങ്ങൾ എന്നിവ വയ്ക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടതാണ് . 
വിവിധ സ്ഥാപനങ്ങൾ ലഭ്യമാക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള സൗകര്യം 
ഒരുക്കേണ്ടതാണ് . 


6 . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


46 


KERALA GAZETTE 


Part III 


7. സ്റ്റാളിനുള്ളിൽ ആവശ്യമായ ദീപ ശബ്ദ സംവിധാനം ഒരുക്കേണ്ടതാണ് . 
8. സ്റ്റാളിനുള്ളിൽ ഒരു LED TV ( 42 " ) ( U S B സംവിധാനത്തോടുകൂടിയത് ) ലഭ്യമാക്കേണ്ടതാണ് . 

കൂടാതെ നെറ്റ് വർക്ക് , ലാപ്പ് ടോപ്പ് എന്നിവയും ഒരുക്കേണ്ടതാണ് . 
ഫാം ഇൻഫർമേഷൻ ബ്യൂറോ സ്റ്റാളിനുള്ളിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകളുടെ വാടക , വൈദ്യുത 
ചാർജ്ജ് എന്നിവ കരാറുകാരൻ വഹിക്കേണ്ടതാണ് . 


9 . 


10 . 


എല്ലാ ജോലികളും റെന്റ് അടിസ്ഥാനത്തിലാണ് നിർവഹിക്കേണ്ടതാണ് . 


11 . 


നിർമ്മാണത്തിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ കർശനമായി പാലിക്കേണ്ടതാണ് . 


12 . 


ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന കരാറുകാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുമായി ? 200 - ന്റെ 

മുദപ്രതത്തിൽ ധാരണപ്രതം ഒപ്പിടേണ്ടതാണ് . 
13. സ്റ്റാൾ സജ്ജീകരണത്തിൽ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ , ക്യാമ്പയിൻ ഓഫീസർ 

എന്നവർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതും നിർദ്ദേശിക്കേണ്ട ഭേദഗതികൾ 
വരുത്തേണ്ടതുമാണ് . 


14. സ്റ്റാൾ ഒരുക്കുന്നതിൽ വിലയിരുത്തൽ നടത്തുമ്പോൾ കുറവുകളോ അപാകതകളാ 

ഉണ്ടാകുന്നപക്ഷം പേയ്മെന്റിൽ ആനുപാതികമായി കുറവ് വരുത്തുന്നതാണ് . 
കാരണം കാണിക്കാതെ തന്നെ ദർഘാസുകൾ നിരസിക്കുന്നതിനും വ്യവസ്ഥകളിൽ മാറ്റം 
വരുത്തുന്നതിനും റദു ചെയ്യുന്നതിനും പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർക്ക് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ് . 


15 . 


16 . 


സാധാരണ സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും . 
17. കരാറുകാരൻ ടിയാന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ , പാൻ കാർഡ് പകർപ്പ് , GST വിവരങ്ങൾ 

എന്നിവ പേയ്മെന്റ് ലഭ്യമാക്കുന്നതിനായി സമർപ്പിക്കേണ്ടതാണ് . 


ഫാം ഇൻഫർമേഷൻ ബ്യൂറോ , 
കവടിയാർ പി . ഒ . , തിരുവനന്തപുരം . 


( ഒപ്പ് ) 
പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16th November 2021 


KERALA GAZETTE 


47 


വീ - ടെണ്ടർ നോട്ടീസ് 


നമ്പർ എ -165 ; 2021 , 


2021 ഒക്ടോബർ 20 . 


മാവേലിക്കര ജില്ലാ കൃഷിത്തോട്ടത്തിലെ എ , ബി , സി ബ്ലോക്കുകളിൽ പടർന്ന് പന്തലിച്ചുനിൽക്കുന്ന 
പാഴ്ച്ചെടികൾ , കുറ്റിക്കാടുകൾ , കാട്ടുവള്ളികൾ എന്നിവ ജെ.സി.ബി. ഉപയോഗിച്ച് പിഴുത് മാറ്റി സ്ഥലം 
നിരപ്പാക്കി കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നതിന് തയ്യാറുള്ള ജെ.സി.ബി. ഉടമകളിൽ 
നിന്നും മത്സരസ്വഭാവമുള്ള മുദ്രവച്ച റീടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


അടങ്കൽ തുക 


4,00,000 


നിബന്ധനകൾ 


1 . 


2 . 


4 . 


ജെ.സി.ബി. ഉപയോഗിക്കുന്നതിനുള്ള നിരക്ക് മണിക്കൂറിലായിരിക്കണം ടെണ്ടറിൽ രേഖപ്പെടുത്തേണ്ടത് . 
മണിക്കൂർ കണക്കാക്കുന്നതിന് ജെ.സി.ബി - യിൽ നിർബന്ധമായും മീറ്റർ ഘടിപ്പിച്ചിരിക്കണം . 

ജെ.സി.ബി. പ്രവർത്തിപ്പിക്കുന്ന ജോലിക്കാർക്ക് ബാറ്റയോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകുന്നതല്ല . 
3. ദർഘാസുകൾ സൂപ്രണ്ട് , ജില്ലാകൃഷിത്തോട്ടം , മാവേലിക്കര എന്ന വിലാസത്തിൽ 2021 നവംബർ 20 

ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് മുമ്പായി ലഭിക്കേണ്ടതും അന്നേ ദിവസം 3 - ന് അപ്പോൾ 
ഹാജരായ ടെണ്ടർ ദായകരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ തുറക്കുന്നതും 
കുറഞ്ഞ നിരക്കിലുള്ള ദർഘാസ് യുക്തമെന്ന് കണ്ടാൽ അംഗീകരിക്കുന്നതുമാണ് . 
ടെണ്ടർ സമർപ്പിക്കുന്ന കവറിന് പുറത്ത് എ -165 / 2021 ജെ.സി.ബി. ഉപയോഗിച്ച് സ്ഥലം നിരപ്പാക്കി 
കൃഷിയോഗ്യമാക്കുന്നതിനുള്ള പ്രവൃത്തി ചെയ്യുന്നതിനുള്ള റീ ടെണ്ടർ എന്ന് എഴുതിയിരിക്കേണ്ടതും 
ടെണ്ടർകാരന്റെ പേരും മേൽവിലാസവും രേഖപ്പെടുത്തേണ്ടതുമാണ് . 
2021 നവംബർ 1 മുതൽ ടെണ്ടർ ഫോറത്തിന്റെ വിതരണം ആരംഭിക്കുകയും 2021 നവംബർ 20 
ശനിയാഴ്ച വൈകിട്ട് 4.30 മണിയോടുകൂടി അവസാനിക്കുന്നതുമായിരിക്കും . യാതൊരു 
കാരണവശാലും ടെണ്ടർ ഫോറത്തിന്റെ വില തിരിച്ചുനൽകുന്നതല്ല . ടെണ്ടർ ഫോറത്തിന്റെ വില 
പണമായോ മണിയോർഡറായോ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . ടെണ്ടർ ഫോറം കൈമാറ്റം 
ചെയ്യുവാൻ പാടുള്ളതല്ല . ടെണ്ടർ ഫോറത്തിന്റെ വിലയോടൊപ്പം ആയതിന്റെ ജി.എസ്.റ്റി . കൂടി 
ഈടാക്കുന്നതാണ് . 
ടെണ്ടറിനോടൊപ്പം ? 5,000 നിരതദ്രവ്യം കാസ്സ് ചെയ്ത ഡിമാന്റ് ( ഡാഫ്റ്റായി സൂപ്രണ്ട് , 

₹ 
ജില്ലാകൃഷിത്തോട്ടം , മാവേലിക്കര എന്ന വിലാസത്തിൽ എസ്.ബി.ഐ. കൊച്ചാലുമ്മൂട് ശാഖയിൽ 

നിന്നും മാറത്തക്കവണ്ണം സമർപ്പിക്കേണ്ടതാണ് . 
7. ടെണ്ടറിനോടൊപ്പം ? 200 വിലയുള്ള കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ പ്രവൃത്തി സംബന്ധമായ 

സമ്മതപത്രം ഉള്ളടക്കം ചെയ്യേണ്ടതാണ് . 


5 . 


6 . 


8 . 


ടെണ്ടർ അംഗീകരിച്ചുവെന്ന അറിയിപ്പ് ലഭിച്ചാൽ 24 മണിക്കൂറിനകം പ്രവൃത്തികൾ ആരംഭിക്കേണ്ടതും 
തുടർച്ചയായി പ്രവർത്തിച്ച് കഴിവതും ഒരുമാസത്തിനുള്ളിൽ ഏൽപ്പിച്ച് പ്രവൃത്തി ചെയ്ത് 
തീർക്കേണ്ടതുമാണ് . 


9 . 


ജെ.സി.ബി. ഉപയോഗിച്ച് പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുമ്പും അന്നത്തെ പ്രവൃത്തി 
അവസാനിക്കുമ്പോഴും മീറ്റർ റീഡിംഗ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുവാൻ 
കരാറുകാരൻ ബാധ്യസ്ഥനായിരിക്കും . 


10. ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനും കാരണമൊന്നും കൂടാതെ നിരാകരിക്കുന്നതിനും നിബന്ധനകളിൽ 
യുക്തമെന്ന് തോന്നുന്ന മാറ്റങ്ങൾ വരുത്തുന്നതിനുമുള്ള സ്വാതന്ത്യം 

സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമായിരിക്കും . 


11 . 


ടെണ്ടർ അംഗീകരിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് 
ഡയറക്ടറുടെ തീരുമാനത്തിന് അനുസൃതമായിരിക്കും . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


48 


KERALA GAZETTE 


Part III 


12 . 


ടെണ്ടർ തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണത്താൽ അവധി പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്ത് ടെണ്ടർ തുറക്കുന്നതാണ് . 


13. കരാറുകാരിൽ നിന്നും അതാത് കാലങ്ങളിൽ നിലവിലുള്ള നിരക്ക് ആദായനികുതിയായി 

ഈടാക്കുന്നതാണ് . 


14 . 


വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കരാറുകാരൻ പ്രവർത്തിക്കുകയോ നിശ്ചിത സമയ പരിധിക്കുള്ളിൽ 
പ്രവൃത്തികൾ പൂർത്തീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം ടെണ്ടർ നടപടികൾ റദ്ദാക്കുന്നതിനുള്ള 
അധികാരം സൂപ്രണ്ടിന് ഉണ്ടായിരിക്കുന്നതാണ് . മാത്രമല്ല , ആയത് മൂലമുണ്ടാകുന്ന എല്ലാ 
നഷ്ടങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദിത്ത്വം കരാറുകാരന് മാത്രമായിരിക്കും . ടി നഷ്ടം റവന്യൂ റിക്കവറി 
അടക്കമുള്ള നിയമാനുസൃത മാർഗ്ഗത്തിലൂടെ ഈടാക്കുന്നതാണ് . 


15 . 


ടെണ്ടർ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
ലഭ്യമാക്കാവുന്നതാണ് ( ഫോൺ : 0479-2357690 ) . 


ജില്ലാ കൃഷിത്തോട്ടം , 
മാവേലിക്കര . 


( ഒപ്പ് ) 
സൂപ്രണ്ട് . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.16 ( 4:47:14 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


